© 


കേരള സര്‍ക്കാര്‍ 
Government വ്‌ Kerala 


2021 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-23 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. % Thiruvananthapuram, 
Tuesday 


2021 ഫ്രെബുവരി 23 
23rd February 2021 


1196 കുംഭം 11 
11th Kumbham 1196 


1942 ഫാൽഗുനം 4 
4th Phalguna 1942 





നമ്പര്‍ 


No. 











PART 111 


Notifications by Heads of Departments 
Commissionerate of Land Revenue 


THIRUVANANTHAPURAM DISTRICT 
Neyyattinkara Taluk 
പരസ്യം 
(1) 


നമ്പര്‍ ag)1-17856/2020. 2020 ഒക്ടോബര്‍ 23. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ തിരുപുറം വില്ലേജില്‍ 
തിരുപുറം പി. ഒ., മേപ്പുറം, രഘുനന്ദനത്തില്‍ രഘുനാഥന്‍, എന്‍. 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ലഭിക്കാനുള്ള 
പെന്‍ഷന്‍ ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്ൃങ്ങള്‍ 
ക്കുമായി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്നു 
കാണിച്ച്‌ ടി വീട്ടില്‍ ശിവകുമാരി എസ്‌. ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ തിരുപുറം വില്ലേജാഫീസര്‍മുഖേന 
അവകാശവിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 


9-4-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 


അവകാശികളായി 
വയസ്‌ 
1. ശിവകൂമാരി, എസ്‌. ഭാര്യ 64 
2, ശ്രീരഞ്ച്‌; എസ്‌. ആര്‍. മകന്‍ 34 


Gaz. No. 8/2021/DTP (CLR). 


41 


മാധ്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ എ€-17198/2020. 2020 ഒക്ടോബര്‍ 22. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കുന്നത്തുകാല്‍ വില്ലേജില്‍ 
കാരക്കോണം പി. ഒ., കുന്നത്തുകാല്‍, കൃഷ്ണമന്ദിരം, 
സുകുമാരന്‍ ആശാരി, സി. മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ ലഭിക്കാനുള്ള സര്‍വ്വീസ്‌ ആനുകൂല്യങ്ങള്‍ വാങ്ങുന്ന 
തിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്നു കാണിച്ച്‌ ടി വീട്ടില്‍ പ്രസന്ന, കെ. ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ കുന്നത്തുകാല്‍ വില്ലേജാഫീസര്‍ മുഖേന 
അവകാശവിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 
13-12-2019-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി 


വയസ്‌ 
1. പ്രസന്ന, കെ. ഭാര്യ 60 
2. കൃഷ്ണമൂര്‍ത്തി, എസ്‌. മകന്‍ 31 
3. ശ്രീദേവി, എസ്‌. മകള്‍ 30 


23rd Fes. 2021] COMMISSIONERATE OF LAND REVENUE 1328 





AILMAIMBBOOIM Io പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസും ഗസ്റ്റില്‍ പപസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(3) 
നമ്പര്‍ aG)5-18030/2020. 2020 ഒക്ടോബര്‍ 22. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ ചെങ്കല്‍ വില്ലേജില്‍ 
അമരവിള പി.ഒ., കീഴ്ക്കൊല്ല, മനു കോട്ടേജ്‌, മണി, ഇ. 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ബാങ്കില്‍ ഹാജരാക്കുന്ന 
തിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ ശാന്തകുമാരി, കെ. 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ ചെങ്കല്‍ വില്ലേജാഫീസര്‍ 
മുഖേന അവകാശവിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം 
ടിയാന്‍ 2-4-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി 


വയസ്‌ 
1. ശാന്തകുമാരി, കെ. ഭാര്യ 62 
2. മനുസാംകുമാര്‍, എം. എസ്‌. മകന്‍ 32 
3. ഷമ്മിസാം, എം. എസ്‌. മകള്‍ 30 


മാധ്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍ 
പറഞ്ഞവര്‍ മാത്രമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്ന 
തില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം 
പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(4) 
നമ്പര്‍ ag)1-18189/2020. 2020 ഒക്ടോബര്‍ 23. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ നെയ്യാറ്റിന്‍കര വില്ലേജില്‍ 
നെയ്യാറ്റിന്‍കര പി. ഒ., നിലമേല്‍, കടവട്ടാരം, കുഴിവിളാകത്ത്‌ 
വീട്ടില്‍, കെ. രവീന്ദ്രന്‍ മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ലഭിക്കാനുള്ള പെന്‍ഷന്‍ ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ തുളസി, എസ്‌. 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ നെയ്യാറ്റിന്‍കര വില്ലേജാഫീസര്‍ 
മുഖേന അവകാശവിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം 
ടിയാന്‍ 28-9-2020-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി 


വയസ്‌ 
1. തുളസി, എസ്‌. ഭാര്യ 57 
2, രതീഷ്‌, ആര്‍. മകന്‍ 35 
3. അശ്വതി, റ്റി. മകള്‍ 32 


42 


മാധ്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍ 
പറഞ്ഞവര്‍ മാത്രമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്ന 
തില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം 
പരസ്യം ഗസ്റ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ 
ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(5) 
നമ്പര്‍ aG)1-17928/2020. 2020 ഒക്ടോബര്‍ 23. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കൊല്ലയില്‍ വില്ലേജില്‍ 
അമരവിള പി.ഒ., നടൂര്‍ക്കൊല്ല, കാരോട്ടുകോണം, താരാഭവനില്‍ 
ജയകുമാര്‍, എസ്‌. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
സിന്ധുജ, എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ കൊല്ലയില്‍ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശവിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 10-12-2019-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. സിന്ധുജ, എസ്‌. ഭാരൃ 51 
2. നന്ദഗോപന്‍, ജെ. എസ്‌. മകന്‍ 26 
3. നന്ദനഗോപന്‍, ജെ. എസ്‌. മകള്‍ 2] 


മാധ്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍ 
പറഞ്ഞവര്‍ മാത്രമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കു 
ന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ 
വിവരം പരസുൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(6) 
നമ്പര്‍ aG)1-18165/2020. 2020 ഒക്ടോബര്‍ 23. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ ബാലരാമപുരം വില്ലേജില്‍ 
ബാലരാമപുരം പി. ഒ., തലയല്‍, ആലുവിള പുത്തന്‍വീട്ടില്‍ 
മുത്തുസ്വാമി, പി. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
വിജയമ്മ, എ. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ ബാലരാമപുരം 
വില്ലേജാഫീസര്‍ മുഖേന അവകാശവിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 24-2-2020-ല്‍ മരിച്ചുപോയതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. വിജയമ്മ, എ. ഭാര്യ 62 
2. ബിന്ദു, വി. മകള്‍ 39 
3. ബിജു, എം. മകന്‍ 38 
4. വിനോദ്‌, എം. > 32 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1329 





AILMAIMBBOOIM Io പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍ 
പറഞ്ഞവര്‍ മാത്രമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കു 
ന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ 
വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവ 
സത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(7) 


നമ്പര്‍ ag)5-18181/2020. 2020 ഒക്ടോബര്‍ 23. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കാരോട്‌ വില്ലേജില്‍ 
കാക്കവിള പി. ഒ., വെട്ടുവിള പുത്തന്‍വീട്ടില്‍ സുഗേഷ്‌ ബാബൂ 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ബാങ്കില്‍ ഹാജരാക്കുന്ന 
തിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്നുകാണിച്ച്‌ ടി വീട്ടില്‍ സൂനില്‍ബാബു, സി. ജെ. 
ബോധിപ്പിച്ച അപേക്ഷയി ന്മേല്‍ കാരോട്‌ വില്ലേജാഫീസര്‍ 
മുഖേന അവകാശവിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം 
ടിയാന്‍ 18-4-2019-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി 


വയസ്‌ 
1. സൂനില്‍ ബാബു, സി. ജെ. സഹോദരന്‍ 49 
2. സുരേഷ്ബാബു, ജെ. 1 47 
3. സ്മിത, സി. ജെ. സഹോദരി 42 


AILMAIMBBOOIM 30 പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും 
നിസന്തതിയും ആയിരുന്നു എന്നും അറിയുന്നതിനാല്‍ 
പരേതന്റെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പ്പറഞ്ഞ വര്‍ ALMA OEM, കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. 
താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ 
സ്വീകരിക്കുന്നതല്ല. 


പരേതന്‍ അവിവാഹിതനും 


(8) 


നമ്പര്‍ aG)5-18426/2020. 2020 ഒക്ടോബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കാരോട്‌ വില്ലേജില്‍ 
ഉച്ചക്കട പി. ഒ., കുളത്തൂര്‍, ന്യായക്കോട്‌, കീഴെ പുത്തന്‍വീട്ടില്‍ 
കെ. അയ്യപ്പന്‍പിള്ള മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി 
ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്നുകാണിച്ച്‌ ടി വീട്ടില്‍ 
ലളിതാഭായി അമ്മ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ കാരോട്‌ 
വില്ലേജാഫീസര്‍ മുഖേന അവകാശവിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 31-7-2020-ല്‍ മരിച്ചുപോയതായും 


പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. ലളിതാഭായി അമ്മ ഭാര്യ 73 
2, സുജാത മകള്‍ 49 
3. കൃഷ്ണപിള്ള മകന്‍ 45 


43 


AILMAIMBBOOAo പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും 
മേല്‍പ്പറഞ്ഞ വര്‍ മാര്രമാണെന്നുകാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ഗസറ്റില്‍ 
30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 


വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 


അവര്‍ ആ വിവരം പരസ്യം പ്രസിദ്ധപ്പെടുത്തി 


തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(9) 


നമ്പര്‍ aG)5-17933/2020. 2020 ഒക്ടോബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കുന്നത്തുകാല്‍ വില്ലേജില്‍ 
പനച്ചമൂട്‌, വേങ്കോട, പൊട്ടന്‍ചിറ പുത്തന്‍വീട്ടില്‍ കെ. വസന്ത 
മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ ലഭിക്കാനുള്ള വിവിധ 
ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിന്‌ ഒരു അവകാശസര്‍ട്ടിഫിക്കുറ്റ്‌ 
ടി വീട്ടില്‍ പി. 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ കുന്നത്തുകാല്‍ വില്ലേജാഫീസര്‍ 


ലഭിക്കണമെന്നുകാണിച്ച്‌ ജി. ദീപൂ 
മുഖേന അവകാശവിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം 
ട്രിയാള്‍ 20-5-2020-G8 മരിച്ചുപോയതായും പരേതയുടെ നിയമാ 


MMO അവകാശികളായി 


വയസ്‌ 
1. പി. ഗോപാലന്‍ ഭര്‍ത്താവ്‌ 70 
2. പി. ജി. ദീപൂ മകന്‍ 37 
3. ദിവ്യ, പി. ജി. മകള്‍ 35 
4. ദീപ, പി. ജി. 40 


മാരതമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതയുടെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാതമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടു 
ക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസററില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 


തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(10) 


നമ്പര്‍ എ€-18431/2020. 2020 ഒക്ടോബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ ചെങ്കല്‍ വില്ലേജില്‍ 
മര്യാപുരം പി. ഒ., പുളിയറ, സവിത നിവാസില്‍ മേഴ്‌സി, റ്റി. 
മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ MACT കോടതിയില്‍ 
ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ടി വീട്ടില്‍ 
ജോഫ്ഫരി ആന്‍സലാം, ഡി. എസ്‌. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 


ലഭിക്ക ണമെന്നുകാണിച്ച്‌ 


ചെങ്കല്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശവിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാള്‍ 3-5-2016-ല്‍ മരിച്ചു 
പോയതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി 


വയസ 


1. ജോഫ്ഫി ആന്‍സലാം, ഡി. എസ്‌. ഭര്‍ത്താവ്‌ 59 


2. സവിതമോള്‍, ജി. എം. മകള്‍ 33 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1330 





മാധ്തരമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതയുടെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞ വര്‍ മാ്രതമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 


തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(1) 


നമ്പര്‍ ag)1-19430/2020. 2020 നവംബര്‍ 18. 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ ചങ്ങനാശ്ശേരി വില്ലേജില്‍ 
കോട്ടയം, ചങ്ങനാശ്ശേരി പെരുന്ന, തമസയില്‍ ബിമല്‍ നാരായണന്‍ 
മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ ബാങ്കില്‍ ഹാജരാക്കുന്ന 
തിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ 
ലഭിക്കണമെന്നുകാണിച്ച്‌ പെരുമ്പഴുതൂര്‍ പി. ഒ., അമൃതാനന്ദത്തില്‍ 
മൈനര്‍ വിധൂനാരായണനുവേണ്ടി മായാലക്ഷ്മി, എം. വി. 
ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ പെരുമ്പഴുതൂര്‍, ചങ്ങനാശ്ശേരി 
വില്ലേജാഫീസര്‍മാര്‍ മുഖേന അവകാശവിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 30-9-2012-ല്‍ മരിച്ചുപോയതായും 


പരേതന്റെ നിയമാനുസൃത അവകാശിയായി 


വയസ 


വിധുനാരായണന്‍ മകന്‍ 15 


മാധ്തമാണുള്ള തെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും മൈനര്‍സന്താനം മാതാവ്‌ മായാലക്ഷ്മി 
എം. വി.-യുടെ സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ 
പരേതന്റെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശി മേല്‍പ്പറഞ്ഞയാള്‍ മാര്രമാണെന്നു കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം അവര്‍ ആ വിവരം പരസൃം ഗസറ്റില്‍ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. 
തപാല്‍വഴിയും 


താമസിച്ചും ലഭിക്കുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 


(12) 


നമ്പര്‍ എ1-21668/2020. 2020 ഡിസംബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കൊല്ലയില്‍ വില്ലേജില്‍ 
ചായ്ക്കോട്ടുകോണം പി. ഒ., ചെമ്മണ്‍കാല, അനില്‍ഭവനില്‍ 
അനില്‍കുമാര്‍, എച്ച്‌. എന്‍. മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ KSRTC-O1G8 ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ 
ക്കുമായി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്നുകാണിച്ച്‌ 
ടി വീട്ടില്‍ ജാസ്മിന്‍, ജെ. വി. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
കൊല്ലയില്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശവിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 5-11-2020-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. ജാസ്മിന്‍, ജെ. വി. ഭാര്യ 43 
2, ജെറീഷ്‌, എ. ജെ. മകന്‍ 6 
3. ജീഷ്മ, എ. ജെ. മകള്‍ 11 


44 


AILMAIMBBOOAo പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പുണ്ടെന്നും മൈനര്‍ സന്താനങ്ങള്‍ ഒന്നാം കക്ഷിയുടെ 
സംരക്ഷണയിലാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞ വര്‍ മാര്രതമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ ag)1-276/2021. 2021 ജനുവരി 12. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കോട്ടുകാല്‍ വില്ലേജില്‍ 
കോട്ടുകാല്‍ പി.ഒ., വട്ടവിള, എസ്‌. ആര്‍. 
കെ. സദാനന്ദന്‍ നാടാര്‍ മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ലഭിക്കാനുള്ള പെന്‍ഷന്‍ ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും 
മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 


ഹോം-ല്‍ 


ലഭിക്കണമെന്നു കാണിച്ച്‌ ടി വീട്ടില്‍ കെ. വത്സല ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ കോട്ടുകാല്‍ വില്ലേജാഫീസര്‍ മുഖേന 
അവകാശവിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം 
ടിയാന്‍ 17-6-2019-ല്‍മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി 


വയസ്‌ 
1. കെ. വത്സല ഭാര്യ 73 
2. സുമി, വി. എസ്‌. മകള്‍ 45 
3. രശ്മി, വി. എസ്‌. ” 44 


മാര്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള 
എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞ വര്‍ മാര്രമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം അവര്‍ 
ആ വിവരം പരസ്യം ഗസററില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ aG)1-17436/2020. 2020 ഒക്ടോബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പെരുമ്പഴുതൂര്‍ വില്ലേജില്‍ 
പെരുമ്പഴുതൂര്‍, മുട്ടയ്ക്കാട്‌, വാരുപറമ്പ്‌, വിഷ്ണുപുരം, 
പുളിങ്കുഴിവാര്‍ വീട്ടില്‍ ബാബു, സി. മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ പേരില്‍ പട്ടികജാതി വികസന ആഫീസില്‍ 
ഹാജരാക്കി ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശ്യങ്ങള്‍ 
ക്കുമായി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്നുകാണിച്ച്‌ 
ടി വീട്ടില്‍ ഇന്ദിര, ഡി. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
പെരുമ്പഴുതൂര്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 19-3-2019-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. ഇന്ദിര, ഡി. ഭാര്യ 47 
2. അരൂണ്‍ ബാബു, ബി. ഐ. മകന്‍ 25 
3. ആശബാബു, ബി. ഐ. മകള്‍ 23 





23rd Fes. 2021] COMMISSIONERATE OF LAND REVENUE 1331 
AILMAIMBBOOIM Io പരേതന്റെ മാതാപിതാക്കള്‍ വയസന്‍ 

ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 

പി é ° 1. മായാദേവി, വി. ഭാര്യ 39 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 2. അരവിന്ദ്‌, എച്ച്‌. എം. മകന്‍ 14 
മേല്‍പ്പറഞ്ഞ വര്‍ മാ്രതമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 3. ഉമ, എച്ച്‌. എം. മകള്‍ 14 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 4. ലളിതമ്മ, എല്‍. മാതാവ്‌ 5 


അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(15) 


നമ്പര്‍ ag)1-17497/2020. 2020 ഒക്ടോബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കൊല്ലയില്‍ വില്ലേജില്‍ 
ചായ്ക്കോട്ടുകോണം പി. ഒ., കണ്ണംകുഴി, കരിത്തലയ്ക്കല്‍ 
വീട്ടില്‍ രാജമ്മ മരിച്ചു പോയതിനാല്‍ പരേതയുടെ പേരില്‍ 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്നുകാണിച്ച്‌ ടി വീട്ടില്‍ 
രമണി, ആര്‍. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ കൊല്ലയില്‍, 
നെയ്യാറ്റിന്‍കര വില്ലേജാഫീസര്‍മാര്‍ മുഖേന 
അവകാശവിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാള്‍ 


ഒരു 


പെരുമ്പഴുതൂര്‍, 


6-9-2012-ല്‍ മരിച്ചുപോയതായും പരേതയുടെ നിയമാനുസൃത 


അവകാശികളായി 
വയസ്‌ 
1. രമണി, ആര്‍. മകള്‍ 53 
2. കെ. സുശീല പരേതയുടെ മരണപ്പെട്ട 
മകന്‍ രാജുവിന്റെ ഭാര്യ 61 
3. സുനിത, എസ്‌. [ഴി മകള്‍ 41 


4. ഉഷ, എസ്‌. - - 40 


5. ജോളി, എസ്‌. 55 ളു 38 


മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കളും 
ഭര്‍ത്താവും മകന്‍ രാജുവും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്ന 
തിനാല്‍ പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്ന 
തിനുള്ള അവകാശികള്‍ മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്നു 
കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ 
.്പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പി 
ക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 


അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 
(16) 


നമ്പര്‍ ag)1-18093/2020. 2020 ഒക്ടോബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ നെയ്യാറ്റിന്‍കര വില്ലേജില്‍ 
നെയ്യാറ്റിന്‍കര പി. ഒ., ഓലത്താന്നി, വടക്കേ പേഴോട്ടുകുഴി 
പുത്തന്‍വീട്ടില്‍ ഹരിദാസ്‌, കെ. 
പരേതന്റെ പേരില്‍ വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനു 


മരിച്ചുപോയതിനാല്‍ 


വേണ്ടി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ ലഭിക്കണമെന്നുകാണിച്ച്‌ ടി 
വീട്ടില്‍ മായാദേവി, വി. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
നെയ്യാറ്റിന്‍കര വില്ലേജാഫീസര്‍ 
വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 11-8-2020-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


മുഖേന അവകാശ 


Gaz. No. 8/2021/DTP (CLR). 


45 


മാത്രമാണുള്ളതെന്നും പരേതന്റെ പിതാവ്‌ ജീവിച്ചിരിപ്പില്ലാ 
യെന്നും മൈനര്‍ സന്താനങ്ങള്‍ ഒന്നാം കക്ഷിയുടെ സംരക്ഷണ 
യിലാണെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ അനന്തരാ 
വകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞ വര്‍ മാര്രമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(17) 


നമ്പര്‍ aG)1-18321/2020. 2020 ഒക്ടോബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ അതിയന്നൂര്‍ വില്ലേജില്‍ 
വെണ്‍പകല്‍ പി. ഒ., വെണ്‍പകല്‍, തേരിവിള, എന്‍.എന്‍. 
നിവാസില്‍ എസ്‌. പ്രേമകൂമാരന്‍ മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ പേരില്‍ ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശൃ 


ങ്ങള്‍ക്കുമായി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണ 
മെന്നുകാണിച്ച്‌ ടി വീട്ടില്‍ രതികുമാരി, റ്റി. ബോധിപ്പിച്ച 


അപേക്ഷയിന്മേല്‍ അതിയന്നൂര്‍ വില്ലേജാഫീസര്‍ മുഖേന 
അവകാശവിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 
27-4-2014-ല്‍ മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി 


വയസ്‌ 
1. രതികുമാരി, റ്റി. ഭാര്യ 50 
2, നിധീഷ്‌, പി. ആര്‍. മകന്‍ 26 
3. നീനു, പി. ആര്‍. മകള്‍ 25 


മാര്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാത്രമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(18) 


നമ്പര്‍ aG)1-17824/2020. 2020 ഒക്ടോബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ നെയ്യാറ്റിന്‍കര വില്ലേജില്‍ 
നെയ്യാറ്റിന്‍കര പി. ഒ., മണലൂര്‍, തൈപ്പാങ്കാല വീട്ടില്‍ 
സുലോചന, എല്‍. ആര്‍. മരിച്ചുപോയതിനാല്‍ പരേതയുടെ 
പേരില്‍ തയ്യല്‍ തൊഴിലാളി ക്ഷേമനിധി ബോര്‍ഡില്‍ 
ഹാജരാക്കി ആനുകൂല്യങ്ങള്‍ വാങ്ങുന്നതിനും മറ്റാവശൃങ്ങള്‍ 
ക്കുമായി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്നുകാണിച്ച്‌ 
ടി വീട്ടില്‍ ജാസ്മിന്‍ ജോളി, സി. എസ്‌. ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ നെയ്യാറ്റിന്‍കര, അതിയന്നൂര്‍ വില്ലേജാ 
ഫീസര്‍മാര്‍ മുഖേന അവകാശവിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാള്‍ 26-6-2015-ല്‍ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനുസ്ൃൃത അവകാശികളായി 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1332 





വയസ്‌ 
1. ലക്ഷ്മണന്‍നാടാര്‍ @ ഭര്‍ത്താവ്‌ 85 
ക്രിസ്തുദാസ്‌ 
2. സാംകുമാര്‍, സി. എസ്‌. മകന്‍ 55 
3. ജാസ്മിന്‍റാണി, സി. എസ്‌. മകള്‍ 53 
4. സന്തോഷ്‌ HAIG, സി. എസ്‌. മകന്‍ 48 
5. സജിന്‍ സാഗര്‍, സി. എസ്‌. ക 46 
6. ജാസ്മിന്‍ ജോളി, സി. എസ്‌. മകള്‍ 43 
7. സതീഷ്കുമാര്‍, എല്‍. മകന്‍ 39 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതയുടെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ 
മേല്‍പ്പറഞ്ഞവര്‍ മാര്രമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(19) 


നമ്പര്‍ ag)1-17964/2020. 2020 ഒക്ടോബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കാഞ്ഞിരംകുളം വില്ലേജില്‍ 
BANG പി. ഒ., കൊറ്റംപഴിഞ്ഞി ലക്ഷംവീട്‌, മേലെവിളാകം 
വീട്ടില്‍ രമണി, റ്റി. മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ 
ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശൃങ്ങള്‍ക്കുമായി ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്നു കാണിച്ച്‌ ടി വീട്ടില്‍ 
സന്ധ്യാമോള്‍ ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ കാഞ്ഞിരംകുളം 
വില്ലേജാഫീസര്‍ മുഖേന അവകാശവിചാരണ നടത്തിവന്ന 
റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാള്‍ 22-4-2018-ല്‍ മരിച്ചുപോയതായും 
പരേതയുടെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. രാജ്‌ കുമാര്‍ മകന്‍ 36 
2, സന്ധ്യാമോള്‍ മകള്‍ 32 
3. സുനി, ആര്‍. ആര്‍. മകന്‍ 26 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കളും 
ഭര്‍ത്താവ്‌ രാജു, എ. യും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതി 
നാല്‍ പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
മുഖേന ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്ന 
തിനുള്ള അവകാശികള്‍ മേല്‍പറഞ്ഞവര്‍ മാര്രമാണെന്നു 
കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസററില്‍ 
.്പസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പി 
ക്കേണ്ടതാണ്‌. താമസിച്ചും തപാല്‍വഴിയും ലഭിക്കുന്ന 
അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(20) 


നമ്പര്‍ ag)1-18320/2020. 2020 ഒക്ടോബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ അതിയന്നൂര്‍ വില്ലേജില്‍ 
വെണ്‍പകല്‍ പി. ഒ., വെണ്‍പകല്‍, തോട്ടത്ത്‌ വീട്ടില്‍ 
വസുമതി അമ്മ, ഡി. മരിച്ചുപോയതിനാല്‍ പരേതയുടെ പേരില്‍ 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിനുവേണ്ടി ഒരു 


46 


അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ 
ശിവകുമാര്‍, എസ്‌. വി. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
അതിയന്നൂര്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശവിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാള്‍ 13-7-2020-ല്‍ മരിച്ചു 
പോയതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. ശിവാംബിക, എസ്‌. വി. മകള്‍ 49 
2. ശിവകുമാര്‍, എസ്‌. വി. മകന്‍ 42 
3. കൃഷ്ണകുമാര്‍, എസ്‌. വി. » 40 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതയുടെ മാതാപിതാക്കളും 


ഭര്‍ത്താവും ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ 
പരേതയുടെ പേരില്‍ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന 
ലഭിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള 
അവകാശികള്‍ മേല്‍പറഞ്ഞവര്‍ ALOA.OEMAD കാണിച്ച്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപ 
മുള്ളപക്ഷം അവര്‍ ആ വിവരം പരസ്യം ഗസററില്‍ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. 
താമസിച്ചും 


തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ 


സ്വീകരിക്കുന്നതല്ല. 


(21) 


നമ്പര്‍ ag)1-17956/2020. 2020 ഒക്ടോബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ കോട്ടുകാല്‍ വില്ലേജില്‍ നെല്ലിമൂട്‌ 


പി. ഒ., കോട്ടുകാല്‍, വലിയവിള, എം. എം. നിവാസില്‍ 
തങ്കകുട്ടന്‍, ഡി. മരിച്ചുപോയതിനാല്‍ പരേതന്റെ പേരില്‍ 
ലഭിക്കാനുള്ള സര്‍വ്വീസ്‌ ആനുകുല്യങ്ങൾ വാങ്ങുന്നതിനും 
മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണ 
മെന്നു കാണിച്ച്‌ ടി വീട്ടില്‍ ഉഷകുമാരി, ബി. ബോധിപ്പിച്ച 
അപേക്ഷയിന്മേല്‍ കോട്ടുകാല്‍ വില്ലേജാഫീസര്‍ മുഖേന 
അവകാശവിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 


29-5-2019-ല്‍മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത 


അവകാശികളായി 
വയസ്‌ 
1. ഉഷകുമാരി, ബി. ഭാര്യ 54 
2. മനീഷ്‌, റ്റി. യു. മകന്‍ 24 
3. മഹേഷ്‌, റ്റി. യു. > 21 
4. മനീഷ, റ്റി. യു. മകള്‍ 18 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍ 
പറഞ്ഞവര്‍ മാരതമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസററില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


23rd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1333 





(22) 


നമ്പര്‍ ag)1-18282/2020. 2020 ഒക്ടോബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ പെരുമ്പഴുതൂര്‍ വില്ലേജില്‍ 
പെരുമ്പഴുതൂര്‍ പി. ഒ., വടകോട്‌ തേരിവിളവീട്ടില്‍, ശശി മരിച്ചു 
പോയതിനാല്‍ പരേതന്റെ പേരില്‍ നെയ്യാറ്റിന്‍കര നഗരസഭയില്‍ 
ഹാജരാക്കിയിട്ടുള്ള ആധാരം തിരികെ എടുക്കുന്നതിനും 
മറ്റാവശ്യങ്ങള്‍ക്കുമായി ഒരു അവകാശസര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണ 
മെന്ന്‌ കാണിച്ച്‌ ടി വീട്ടില്‍ സി. രാധ ബോധിപ്പിച്ച അപേക്ഷയി 
CDG പെരുമ്പഴുതൂര്‍ വില്ലേജാഫീസര്‍ മുഖേന അവകാശ 
വിചാരണ നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 4-7-2015-ല്‍ 
മരിച്ചുപോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. സി. രാധ ഭാര്യ 58 
2. ഷാജു, എസ്‌. ആര്‍. മകന്‍ 36 
3. മഞ്ചു, എസ്‌. ആര്‍. മകള്‍ 34 


ഇവര്‍ മാത്രമാണുള്ളതെന്നും പരേതന്റെ മാതാപിതാക്കള്‍ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍ 
പറഞ്ഞവര്‍ മാതമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസററില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


(23) 


നമ്പര്‍ ag)1-17224/2020. 2020 ഒക്ടോബര്‍ 28. 


നെയ്യാറ്റിന്‍കര താലൂക്കില്‍ ബാലരാമപുരം വില്ലേജില്‍ 
പെരുമ്പഴുതൂര്‍ പി. ഒ., പുന്നയ്ക്കാട്‌, തെങ്ങുവിള, അമല്‍ 
നിവാസില്‍ അശോകന്‍, ഡി. മരിച്ചുപോയതിനാല്‍ പരേതന്റെ 
പേരില്‍ ബാങ്കില്‍ ഹാജരാക്കുന്നതിനും മറ്റാവശ്യങ്ങള്‍ക്കുമായി 
ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ലഭിക്കണമെന്ന്‌ കാണിച്ച്‌ 
ടി വീട്ടില്‍ ഷീജ, പി. ബോധിപ്പിച്ച അപേക്ഷയിന്മേല്‍ 
ബാലരാമപുരം വില്ലേജാഫീസര്‍ മുഖേന അവകാശവിചാരണ 
നടത്തിവന്ന റിക്കാര്‍ഡിന്‍പ്രകാരം ടിയാന്‍ 31-5-2010-ല്‍ മരിച്ചു 
പോയതായും പരേതന്റെ നിയമാനുസൃത അവകാശികളായി 


വയസ്‌ 
1. ഷീജ, പി. ഭാര്യ 42 
2. അമല്‍ അശോക്‌, എ. എസ്‌. മകന്‍ 24. 
3. അതുല്‍ അശോക്‌, എ. എസ്‌. ” 21 
4. സരോജിനി മാതാവ്‌ 66 


ഇവര്‍ മാ്തമാണുള്ളതെന്നും പരേതന്റെ പിതാവ്‌ 
ജീവിച്ചിരിപ്പില്ലായെന്നും അറിയുന്നതിനാല്‍ പരേതന്റെ പേരില്‍ 
അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ മുഖേന ലഭിക്കാനുള്ള എല്ലാ 
ആനുകൂല്യങ്ങളും വാങ്ങുന്നതിനുള്ള അവകാശികള്‍ മേല്‍ 
പറഞ്ഞവര്‍ മാര്രമാണെന്നു കാണിച്ച്‌ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
അവര്‍ ആ വിവരം പരസ്യം ഗസററില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം നേരിട്ട്‌ ബോധിപ്പിക്കേണ്ടതാണ്‌. താമസിച്ചും 
തപാല്‍വഴിയും ലഭിക്കുന്ന അപേക്ഷകള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, (പ്പ്‌) 
നെയ്യാറ്റിന്‍കര. തഹശീല്‍ദാര്‍. 


47 


Thiruvananthapuram Taluk 
പരസ്യം 


(1) 


നമ്പര്‍ ജി-12342/2020. 2020 നവംബര്‍ 18. 


തിരുവനന്തപുരം താലൂക്കില്‍ പേരൂര്‍ക്കട വില്ലേജില്‍ 
കവടിയാര്‍ പി. ഒ., കടപ്പത്തല നഗര്‍, 1. No. 59. E, 
ദേവികൃപയില്‍ അനന്തകൃഷ്ണന്‍ നായര്‍, ശ്യാമള കൂമാരി 
എന്നിവര്‍ 29-6-2019-ലും 13-7-2012-ലും മരണപ്പെട്ടതായും ബാങ്കു, 
ഇടപാടുകള്‍ക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതരുടെ മകള്‍ എസ്‌. ആശാറാണി സമര്‍പ്പിച്ച അപേക്ഷയി 
ന്മേല്‍ പേരൂര്‍ക്കട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതരുടെ നിയമാനുസൃത അവകാശി താഴെ 
പറയുന്നവര്‍ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതരുമായുള്ള വയസ്‌ 
ബന്ധം 
എസ്‌. ആശാറാണി, മകള്‍ 54 
KNRA ലെയിന്‍-12, 
ഹൌസ്‌ നമ്പര്‍ 59 E, 
ദേവികൃപ, കടപ്പത്തല നഗര്‍, 
കവടിയാര്‍ 
മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതരുടെ അനന്തരാ 


വകാശിയെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം 
ഈ പരസ്യം ഗസ്റ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീല്‍ദാര്‍ മുമ്പാകെ 
ഹാജരാക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ el6-26091/2020. 2020 നവംബര്‍ 18. 


തിരുവനന്തപുരം താലൂക്കില്‍ തിരുവല്ലം വില്ലേജില്‍ 
കല്ലടിച്ചാല്‍മുല, പൂങ്കുളം വാര്‍ഡ്‌, പഴവിള വീട്ടില്‍ സുര്രേന്ദന്‍ 
എന്നയാള്‍ 6-1-2020-00 തീയതി മരണപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങള്‍ക്ക്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശ്യപ്പെട്ടുകൊണ്ട്‌ 
പരേതന്റെ മകന്‍ അഭിലാഷ്‌, എസ്‌. സമര്‍പ്പിച്ച അപേക്ഷ 
യിന്മേല്‍ തിരുവല്ലം വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 2 
പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1. അഭിലാഷ്‌, എസ്‌.. മകന്‍ 38 
T. C. 66/1121, 
പഴവിള വീട്‌, 
കല്ലടിച്ചമുല, പൂങ്കുളം, 
വെള്ളായണി പി. ഒ. 
2 ആശ, കെ. മകള്‍ 33 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ള വരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ളതിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


